Kerala Gazette No. 50 dated 16th December 2008 . 
PART III 


STORES PURCHASE 


Agriculture Department 


- 5 . 


സാധനങ്ങളുടെ അളവിൽ മാറ്റമുണ്ടാകുന്നതാണ്. 
രേഖപ്പെടുത്തുന്ന നിരക്ക് 2009 മാർച്ച് 31 വരെ 
ബാധകമായിരിക്കുന്നതാണ്. 


ദർഘാസ് പരസ്യം 


6 


സർക്കാർ ടെണ്ടറുകൾക്കുള്ളമറ്റെല്ലാ നിബന്ധനകളും 
ഇതിന്റെ ബാധകമാണ്. 


നമ്പർ സി . ഡി . 356 / 2008. 


2008 നവംബർ 19 . 


- അംഗീകരിക്കപ്പെട്ട കരാറുകാരൻ അന്തിമമായി 50 
രൂപയുടെ സമ്മതപത്രം പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. 


- കാസറഗോഡ് ജില്ലയിലെ ആദൂർ, ഗാളിമുഖ കശുമാവ് 
സന്തതി തോട്ട ങ്ങ ളി ലേ ക്കായി താഴെ വിവരിച്ചിട്ടുള്ള 
സാ ധ ന ങ്ങ ൾ വിത ര ണം ചെയ്യു ന്ന തി ന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


(2) 


നമ്പർ സി . ഡി. 357 /2008 . 


2008 നവംബർ 19 . 


കമ 
- നമ്പർ 


ഇനം 


വിവരണം 


അളവ് 


1 


കാസറഗോഡ് ജില്ലയിലെ ആദൂർ, ഗാളിമുഖ കശുമാവ് 
- സന്തതി തോട്ട ങ്ങ ളി ലേ ക്കായി താഴെ വിവരിച്ചിട്ടുള്ള 

സാ ധ ന ങ്ങ ൾ വിതരണം ചെയ്യു ന്ന തി ന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


N 


പോളിത്തീൻ ബാഗ് 20X15 സെ . മീ . 550 കി . ഗ്രാം 

250 ഗേജ് 
പോളിത്തീൻ ഷീറ്റ് 100 ഗേജ് 120 കി . ഗ്രാം 

പോളിത്തീൻ ഷീറ്റ് 300 ഗേജ് 110 കി . ഗ്രാം 
- പോളിത്തീൻ കവർ 20X3 സെ . മീ . 140 കി . ഗ്രാം 

250 ഗേജ് 


C 


കമ 
നമ്പർ 


ഇനം 


അളവ് 


h 


1 ഉണങ്ങിയ ചാണകം 
2 ആറ്റുമണൽ 


150 എം . റ്റി . 
150 എം . റ്റി. 


നിരതദ്രവ്യം - 1,000 രൂപ ( കാസർഗോഡ് എസ്. ബി. ടി. യിൽ 

- മാറാവുന്ന ഡി. ഡി.) 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 40 + വാറ്റ്. 
ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 

സമയവും 29-12-2008, 5 മണിവരെ. 
ദ ർ ഘാസ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും 

സമയവും 30 -12- 2008, 12 മണിവരെ. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും സ്ഥലവും - 

30-12- 2008 , 3 മണിക്ക്, കശുമാവ് വികസന ഓഫീസ്, 
കുണ്ടാർ. 


നിരതദ്രവ്യം - 2,700 രൂപ ( കാസറഗോഡ് എസ്. ബി. ടി. യിൽ 

- മാറാവുന്ന ഡി . ഡി.) 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400+ വാറ്റ്. 
ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 

സമയവും 30 -12 - 2008, 5 മണിവരെ. 
ദ ർ ഘാസ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും 

- സമയവും 31 -12 - 2008, 12 മണിവരെ. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും സ്ഥലവും 

31- 12 - 2008 , 3 മണിക്ക്, കശുമാവ് വികസന ഓഫീസ്, 
കുണ്ടാർ. 


നിബന്ധനകൾ 


- 1. 


നിബന്ധനകൾ 


1 . 


ദർ ഘാസിനോടൊപ്പം 50 രൂപ മുദപത്രത്തിൽ 
പാഥമിക സമ്മത പത്രം ഫോറത്തിനകത്തുള്ള 
നിർദ്ദിഷ്ട മാതൃകയിൽ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. 
അതോടൊപ്പം പോളിത്തീൻ ഇനങ്ങളുടെ മാതൃക 
അടക്കം ചെയ്യേണ്ടതാണ്. 


ദർഘാസിനൊടൊപ്പം 50 രൂപ മുദ്രപത്രത്തിൽ ആദ്യ 
സമ്മതപത്രം ടെണ്ടർ ഫോമിനകത്തുള്ള നിർദ്ദിഷ്ട 
മാതൃകയിൽ സമർപ്പിക്കേണ്ടതാണ്. 


2 . 


അംഗീകരിക്കപ്പെട്ട കരാറുകാരൻ നിരതദ്രവ്യം 
ഉൾ പ്പെടെ 5 % തുക സകരിറ്റി ഡെപ്പോസിറ്റ് 
അടയ്ക്കേണ്ടതാണ്. 


അംഗീകരിക്കപ്പെട്ട കരാറുകാരൻ നിരതദ്രവ്യം 
ഉൾപ്പെടെ 5 % തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 
അടയ്ക്കേണ്ടതാണ്. 


പസ്തുത ദിവസം ഓഫീസ് അവധി വന്നാൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്ത് 
ടെണ്ടർ നടത്തുന്നതാണ്. 


3. പ്രസ്തുത ദിവസം ഓഫീസ് അവധി വന്നാൽ 

തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്ത് 
ടെണ്ടർ നടത്തുന്നതാണ്. 


4 . 


ടെണ്ടർ അംഗീകരിച്ച് 10 ദിവസത്തിനകം സാധനങ്ങൾ 
ഇ ഓഫീസിൽ സ്വന്തം ഉത്തരവാദിത്വത്തിൽ 
എത്തിച്ചുതരേണ്ടതാണ്. 


ടെണ്ടർ അംഗീകരിച്ച് 10 ദിവസത്തിനകം സാധനങ്ങൾ 
ഈ ഓഫീസിൽ സ്വന്തം ഉത്തരവാദിത്വത്തിൽ 
എത്തിച്ചുതരേണ്ടതാണ്. 


Gaz . No. 50/ 2008 /DTP (Stores ) 


5 . 


സാധനങ്ങളുടെ അളവിൽ മാറ്റമുണ്ടാകുന്നതാണ്. 
രേഖപ്പെടുത്തുന്ന നിരക്ക് 2009 മാർച്ച് 31 വരെ 
ബാധകമായിരിക്കുന്നതാണ്. 
സർക്കാർ ടെണ്ടറുകൾക്കുള്ളമറ്റെല്ലാ നിബന്ധനകളും 
ഇതിന് ബാധകമാണ്. 


College, Thiruvananthapuram at the expenses of the 
tenderer. Face value of the tender is Rs . 2 , 18 ,000 (Rupees 
Two Lakh Eighteen Thousand only ). 


അംഗീകരിക്കപ്പെട്ട കരാറുകാൻ അന്തിമമായി 50 
രൂപയുടെ സമ്മതപത്രം പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. 


കശുമാവ് വികസന ഓഫീസ്, 

( ഒപ്പ്) 
കാസറഗോഡ്. 

കശുമാവ് വികസന ഓഫീസർ. 


Collegiate Education Department 


SHORT TENDER NOTICE 

| [2 /2008 -09 ] 
No. A4/1084/2008 - 09. 

22nd November 2008 . 


Sealed competitive tenders are invited for the supply 
of Laboratory Equipments to B . Sc . Chemistry , 
Biotechnology and Physics Department of Government 
Arts College for the Academic year 2008 -09 under Plan 
Fund 2008- 09 . 


The tenders should be superscribed as “ Tender 
No. 2 / 2008 -09 . The tender for the supply of Lab 
Equipments and Chemicals for the Department of 
Chemistry , Biotechnology and Physics 2008 - 09 ( Plan 
Fund) and should be addressed to the Principal , 
Government Arts College , Thiruvananthapuram . The Last 
date of receipt of tenders by the Principal is on or before 
27 - 12 - 2008 , 2 p.m . The tenders received after the last date 
and time will not be accepted . Tenders will be opened at 
3 p .m . on 27 - 12 - 2008 in the presence of tenderers or 
their authorized representatives who may be present at 
that time. 


Purchase of all Electronic Equipments will be 
subjected to the technical evaluation by LBS/ competent 
authority . Expense for the same shall be met by the 
tenderer. 

-- തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിൽ 
2008 - 09 വർഷം, ഫിസിക്സ്, ബോട്ടണി, ബയോകെമിസ്ട്രി, 

കെമസ്ട്രി ഡിപ്പാർട്ടുമെന്റുകളിലേക്ക് രാസപദാർത്ഥങ്ങളും 
ലബോറട്ടറി ഉപകരണങ്ങളും നൽകുന്നതിലേക്കായി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസിന്റെ പുറത്ത് ദർഘാസ് നമ്പർ 2 /2008 -09 ( പ്ലാൻ) 
പദ്ധതിയിനത്തിൽ ഫിസിക്സ്, ബോട്ടണി, ബയോടെക്നോളജി, 
കെമസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഉപകരണങ്ങളും രാസപദാർത്ഥങ്ങളും 
വിതരണം ചെയ്യുന്നതിന് എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 
ദർഘാസുകൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് ആർട്സ് കോളേജ് 
എന്ന വിലാസത്തിൽ 27 - 12 - 2008 , 2 മണിക്ക് മുമ്പായി 
ലഭിക്കേണ്ടതാണ്. അന്നേ ദിവസം മൂന്നുമണിക്കുതന്നെ 
ദ ർ ഘാസുകൾ അ വ സ മ ർപ്പിച്ചവരുടേ യോ അവരു ടെ 
പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ദർഘാസ് ഫോറം ആഫീസ് പ്രവർത്തി ദിനങ്ങളിൽ 2 മണിക്ക് 
മുമ്പായി വാറ്റ് അടക്കം 450 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. 
ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ വാറ്റ് അടക്കം 
225 രൂപയ്ക്ക് നൽകുന്നതാണ്. ഒരിക്കൽ അടച്ച തുക മടക്കി 
നൽകുന്നതല്ല . ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല . ദർഘാസിന്റെ വിൽപ്പന 26 - 12 - 2008, 2 മണിവരെ 
മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. 

ദർ ഘാസ് ഫോറത്തിന്റെ വില ചെക്കുകളായോ 
സ്റ്റാമ്പുകളായോ ഡിമാന്റ് ഡ്രാഫ്റ്റുകളായോ സ്വീകരിക്കുന്നതല്ല. 
ദ ർ ഘാസ് ഫോറം ത പാലിൽ ആവശ്യമുള്ളവർ സ്വന്തം 
മേൽവിലാസം എഴുതി 50 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച കവർ 
സഹിതം പ്രിൻസിപ്പാളിന് അയക്കേണ്ടതാണ്. ദർഘാസിന്റെ 
വിലയായി മണിയോഡർ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
ദർഘാസിന്റെ മുഖവില 2,18,000 രൂപയാണ്. 

ദർഘാസ് ഫാറയോടൊപ്പം 50 രൂപയുടെ കേരള 
സർക്കാർ മുദരതത്തിൽ ഒരു കരാർ ഉടമ്പടി 
സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 
സാധനങ്ങളുടെ വില നികുതികൾ ഉൾപ്പെടെയുള്ള എല്ലാ 
ചെലവുകളും ഉൾപ്പെട്ട തും രണ്ട് മാസത്തേക്ക് 
സുസ്ഥിരമായിരിക്കണം. നിർമ്മാതാക്കൾ നൽകുന്ന ഗാരന്റിക്കു 
പുറമെ കുറഞ്ഞത് ഒരു വർഷ വാറന്റി നൽകേണ്ടതാണ്. 
കൂടാതെ ഈ സ്ഥാപനത്തിൽ നിന്ന് നൽകുന്ന 
വിവരങ്ങൾക്കനുസരിച്ചായിരിക്കണം സാധനങ്ങൾ വിതരണം 
ചെയ്യേണ്ടത്. ദർഘാസ് ഫോറത്തിന്റെ കൂടെ നിരതദ്രവ്യമായി 
- മൊത്തം തുകയുടെ ഒരു ശതമാനം വരുന്ന തുകയ്ക്ക് ക് 
പിൻസിപ്പാൾ, ഗവൺ മെന്റ് ആർട്സ് കോളേജ്, 
തിരുവനന്തപുരം എന്ന പേരിൽ തിരവനന്തപുരത്ത് മാറാവുന്ന 
ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. 

ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എൽ. ബി.എസി.- ന്റെയോ 
മറ്റ് അംഗീകൃത സ്ഥാപനത്തിന്റെയോ സാങ്കേതിക മൂല്യ 
നിർണ്ണയത്തിന് വിധേയമാണ്. അതിന്റെ ചെലവുകൾ 
കരാറുകാർ തന്നെ വഹിക്കേണ്ടതാണ്. 
Government Arts College, 

| ( Sd.) 
Thiruvananthapuram . 

Principal. 


Intending tenderers can have tender forms on 
demand from the Principal, Government Arts College , 
Thiruvananthapuram between 10 a .m . and 2 p .m . on all 
working days on payment of Rs. 400 + VAT 12 .5 % 
(Rs. 450 ) per copy which is the price fixed for a form and 
is not refundable at any circumstance. The tender forms 
are not transferable. Duplicate tender forms if required 
will be issued at Rs. 200 + VAT 12.5 % (Rs. 225 ) per copy . 
Those who are intending to obtaion the tender forms by 
post should submit their request with a self addressed and 
large envelope affixing postage stamp for Rs. 50 . Money 
Order alone will be accepted towards the cost of tender 
forms. Sale of tender forms will be closed at 2 p . m . on 
26 -12 -2008 . Cheques, Demand Draft and Postage Stamp 
will not be accepted towards the cost of forms. An 
agreement in Kerala Stamp Paper worth Rs. 50 is to be 
executed while submitting the tenders . The rate quoted 
should be inclusive of all taxes and other expenses and 
should be firm for a period of two months . A cash 
deposit equivalent to one precent of the cost of items 
tendered is to be deposited as earnest money . The item 
should be supplied to the Principal, Government Arts 


P. A . C . - Rs. 5 lakhs. 


ലഘു ദർഘാസ് പരസ്യം 
നമ്പർ ജി. സി .എച്ച്. പർച്ചേസ്/ 2008 -09. 2008 നവംബർ 6. 

2008- 09 സാമ്പത്തിക വർഷത്തിൽ ചിറ്റൂർ ഗവൺമെന്റ് 
കോളേജ് ഹോസ്റ്റലുകളിലേക്ക് മേശ, കസേര, 
ഗ്രാനേറ്റ് കൊണ്ടുള്ളഊൺമേശ, സ്കൂളുകൾ, വാട്ടർ പ്യൂരിഫയർ 
കം വാട്ടർ കൂളർ, കട്ടിലുകൾ, സോളാർ വാട്ടർ ഹീറ്റർ , സ്റ്റീൽ 
പാത്രങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിന് ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക - രൂപ 1, 50,000 . 


- Cost of tender forms: - Rs. 400 + Tax [ to be enclosed 
with the tenders by means of DD drawn in favour of the 
Chief Conservator of Forests (FMIS ) , Forest 
Headquarters , Vazhuthacaud, Thiruvananthapuram payable 
at Thiruvananthapuram . ] 


Period of supply — Within three weeks from the date 
of placing firm supply order. 


Mode of payment — Within one week from the date of 
delivery 


നിബന്ധനകൾ 


Place to be delivered Office of the Chief Conservator 
of Forests (FMIS) , Forest Headquarters , Vazhuthacaud, 
Thiruvananthapuram -695 014 . 

Last date and time for receipt of tender — 29- 12- 2008 , 
3 p . m . 

Mode of submission of tenders — By Registered Post 
or Speed Post only . 

The tenders received late , other than in the enclosed 
tender form , those sent by courier or ordinary post and 
without the cost of tenders are liable to be rejected . 


ANNEXURE (a ) 
Specification for GPS Garmin 72 


ടെണ്ടർ ഫോമുകൾ ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് 
ഹോസ്റ്റൽ ഓഫീസിൽ നിന്നും എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 2 മണിവരെ ലഭിക്കുന്നതാണ്. 
ടെണ്ടർ ഫോമിന്റെ വില 700 രൂപയും 
ആനുപാതികമായിട്ടുള്ള നികുതിയും പകർപ്പിന് 400 
രൂപയും അതിന് ആനുപാതികമായിട്ടുള്ള നികുതിയും 
ആകുന്നു . 
ടെണ്ടർ ഫോമുകൾ ലഭിക്കുന്ന അവസാന തീയതി 
25-11-2008 ഉച്ചയ്ക്ക് 2 മണിവരെ. 
പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ ഓഫീസിൽ 
സ്വീകരിക്കുന്ന അവസാന തീയതി 30 - 12 - 2008 
വൈകുന്നേരം 3 മണിവരെ. 
ടെണ്ടർ തുറക്കുന്ന തീയതി 31- 12 - 2008 രാവിലെ 11 
മണി. 
പൂരിപ്പിച്ച് ടെണ്ടർ ഫോമുകൾ സമർപ്പിക്കുമ്പോൾ 
ഇ . എം . ഡി. യായി 1,500 രൂപയുടെ ഡി. ഡി . അടക്കം 
ചെയ്ത് സീൽചെയ്ത് നൽകേണ്ടതാണ്. 
ടെണ്ടർ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും 
ഹോസ്റ്റൽ ഓഫീസിൽ നിന്നും പ്രവർത്തി 
സമയങ്ങളിൽ അറിയാവുന്നതാണ്. 
ടെണ്ടർ ഫോമുകൾ തപാലിൽ ആവശ്യമുള്ളവർ 
834 (എണ്ണൂറ്റി മുപ്പത്തിനാല്) രൂപ വാർഡൻ 
ഗവൺമെന്റ് കോളേജ് ഹോസ്റ്റൽ, ചിറ്റൂർ, പാലക്കാട് 
ജില്ല എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. 

ചെക്ക്, ഡി. ഡി. എന്നിവ സ്വീകരിക്കുന്നതല്ല . 
9. ടെണ്ടർ മാറ്റിവയ്ക്കുന്നതും റദ്ദാക്കുന്നതും ഉൾപ്പടെ 

ടെണ്ടർ സംബന്ധിച്ച് എല്ലാ തീരുമാനങ്ങളും 
വാർഡനിൽ നിക്ഷിപ്തമായിരിക്കും. 


Navigation Features: 


7 . 


ഗവൺമെന്റ് കോളേജ് ഹോസ്റ്റൽ, 
ചിറ്റൂർ. 


(ഒപ്പ്) 
വാർഡൻ. 


Way points/icons : 500 with name and graphic symbol . 

10 nearest (automatic),10 proximity 
Routes 

: 50 reversible routes with upto 50 

points each , plus MOB and tracback 

( R ) Modes . 
Tracks 

: Automatic track log, 10 saved tracks 

let you retrace your path in both 

directions. 
Trip Computer : Average speed , re - settable max , 

speed , trip timer and trip distance 
Alarms 

: Anchor drag , approach and arrival , 

off- cource , proximity waypoint , 

shallow water and deep water 
Tables 

: Built - in celestial tables for best 

times to fish and hunt, sun and 

moon rise , set and location 
Map datums : More than 100 plus user datum 
Position formats : Lat/ Lon , UTM/ UPS, Maidenhead, 

MGRS, Loran TDs and other grids , 

including user grid 
GPS Performance 
Receiver 

: WAAS -enabled , 12 parallel channel 
GPS receiver continuously tracks 
and uses upto 12 satellites to 

compute and update your position . 
Acquisition times 
Warm 

: Approximately 15 seconds 
Cold 

: Approximately 45 seconds 
Auto locate : Approximately 5 minutes 
Update rate : 1/ second, continuous 


Forest Department 
TENDER NOTICE 


No. PCM1 - 1853/2008. 


28th November 2008 . 


The undersigned invites sealed tenders from 
reputed firms for the supply of 50 numbers of GARMIN 
72 GPS for the use in the Kerala Forests & Wildlife 
Department. The Instrument should conform to the 
standards and specifications detailed in Annuxure ( a ) to 
this Notice . 


GPS Accuracy 

Position < 3 meters, 95 % typical * 

Velocity: 0.05 meter/sec steady state 
WAAS Accuracy 

Position < 3 meters , 95 % typical* 

Velocity: 0 .05 meter/ sec steady state 
Dynamics: 6g s 
Interfaces: RS 232 with NMBA 0183, RCTM 104 DGPS 

data format and propriety Garmin (R ) 
Antenna: Built -in quadrafilar 
Differential: DFPS , USCG and WAAS capable 


Power 
Source : 

External Power, 8.35 V 

Two “AA ” batteries ( not included ) 
Battery life : Upto 16 hours 
Physical: 

Size-27 ” W x 6.2 ” H (4.1x5.6 cms) 

Weight-7.7 Ounces (225 gms) 
Display: 

1 . 6 W x 2 . 2 ” H (4 .1x5 . 6 cms) 
120x160 pixels , high contrast 

FSTN with bright backlighting 
Case : 

Fully gasketted , high impact plastic alloy, 

waterproof to IEC 529 IP X 7 Standards 
Temperature Range: 5°F to 158°F (-15° C to 70°C ) 
User data storage: Indefinite, no memory battery required . 


Specification for PC interface cable for GPS GARMIN 72 
PC Interface cable (RS232 serial port connected ) 
Part Number: 010 - 10141 - 00 
Make: 

GARMIN 
Specification for Trip & Waypoint Manager for 

GPS GARMIN 72 
Map Source Trip and Waypoint Manager 
Part Number: 010 - 10215 -04 
Version : 

Latest version 
Make: 

GARMIN 


വിത രണം ചെയ്യേ ണ്ടുന്ന സ്ഥലം - ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ ഓഫീസ്, ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, 
വഴുതയ്ക്കാട്, തിരുവനന്തപുരം- 695 014 

ദർഘാസ് സ്വീക രി ക്കുന്ന അവ സാ ന തീയ തിയും 
സമയവും 29 -12-2008, 3 മണി. 

ദർഘാസ് സമർപ്പിക്കേണ്ട രീതി - രജിസ്റ്റേർഡ് പോസ്റ്റ് 
അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ്. 

താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ, നിശ്ചിത ദർഘാസ് 
ഫോറത്തിലല്ലാതെ ലഭിക്കുന്ന ദർഘാസു കൾ കൊറിയർ, 
സാധാ രണ തപാൽ വഴി അയ യ്ക്കുന്ന ദർഘാ സു കളും 
ദർഘാസ് ഫോറത്തിന്റെ വില യില്ലാതെ ലഭിക്കുന്ന 
ദർഘാസുകളും നിരസിക്കുന്നതാണ്. 

- കൂടുതൽ വിവരങ്ങൾക്ക് www.keralaforest. org എന്ന 
വെബ്സൈറ്റ് സന്ദർശിക്കുക. 

അനുബന്ധം ( എ ) 
്പെസിഫിക്കേഷൻ ഫോർ ജി . പി .എസ്. ഗാർമിൻ 72 
നാവിഗേഷൻ യോഗ്യതകൾ 
വേ പോയിന്റ് സ്/ ഐക്കൺസ് : 500 എണ്ണം, പേരും ഗ്രാഫിക് 

സിംബലും സഹിതം , 10 
നിയറസ്റ്റ് (ആട്ടോമാറ്റിക്), 10 

പ്രോക്സിമിറ്റി 
റൂട്ട് 

: 50 റിവേഴ്സിബിൾ റൂട്ട്സ്, 
50 പോയിന്റ് സ് വീതം, 
കൂടാതെ എം . ഒ. സി. ആന്റ് 

ട്രാക്ക് ബാക്ക് ( ആർ) മോഡ് 
ട്രാക്സ് 

ആട്ടോമാറ്റിക് ട്രാക് ലോഗ്, 
10 ട്രാക്കുകൾ സംഭരിക്കാനും 
രണ്ട് ദിശകളിലും റീട്രെയ്സ് 

ചെയ്യാനും കഴിയണം 
ടിപ്പ് കമ്പ്യൂട്ടർ 

ശരാശരി വേഗത , റീസെറ്റ 
ബിൾ മാക്സിമം സ്പീഡ് , 
ടിപ്പ് ടെ മർ, ട്രിപ്പ് 

ഡിസ്റ്റൻസ് 
അലാറം 

: ആങ്കർ ഡാഗ്, അപാച്ച് 
- ആന്റ്അറൈവൽ, ഓഫ് 
കോഴ്സ്, പ്രോക്ക്സിമിറ്റി വേ 
പോയിന്റ്, ഷാലോ വാട്ടർ 

ആന്റ് ഡീപ്പ് വാട്ടർ 
ടേബിൾ 

: ബിൽറ്റ് ഇൻ സെല സ്റ്റ്യൽ 
ടേബിൾസ് ഫോർ ബെസ്റ്റ് 

ടൈംസ് ടു ഫിഷ് ആന്റ് 
ഹന്റ്, സൺ ആന്റ്മൂൺ 
റൈസ്, സെറ്റ് ആന്റ് 

ലൊക്കേഷൻ 
മാപ്പ് ഡേറ്റാ 

: 100 - ൽ കൂടു തൽ യൂസർ 

ഡേറ്റം 
പൊസിഷൻ ഫോർമാറ്റ് : ലാറ്റ്/ ലോങ്ങ്, യു . ടി . എം . 

യു . പി . എ സ് ., മെയ്ഡൻ 
ഹെഡ്, എം . ജി.ആർ.എസ്., 
ലോറൻ ടി . ഡി ., മറ്റ് ഗ്രിഡു 
കളും യൂസർ ഗ്രിഡും 


കേരള വനം വന്യജീവി വകുപ്പിന്റെ ഉപയോഗത്തിനായി 
വിശ്വസ്ത സ്ഥാപനങ്ങളിൽ നിന്നും GARMIN -72 ജി. പി .എസ്. 
50 എണ്ണം വാങ്ങുന്നതിനായി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( എ ഫ്. എം . ഐ . എ സ് .) ദർഘാസ്ക്ഷണിക്കു ന്നു . ഈ 
പരസ്യത്തിനോടൊപ്പം ഉള്ളടക്കം ചെയ്ത അനുബന്ധം ( എ ) 
യിൽ പറയുന്ന നിലവാരത്തിലുള്ളതും നിശ്ചിത യോഗ്യതകളു 
മുള്ള ഉപകരണമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 

ഉദ്ദേശ അടങ്കൽ തുക 5 ലക്ഷം രൂപ 

ദർഘാസ് ഫോറത്തിന്റെ വില - 400 രൂപയും ടാക്സം. 
[ ദർഘാ സി നോ ടൊപ്പം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( എ ഫ്. എം . എ . എ സ് .) ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് , 
വഴു ത യ്ക്കാട്, തിരു വ ന ന്ത പുരം എന്ന പേരിൽ എടുത്ത 
ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഉള്ളടക്കം ചെയ്യേണ്ടതാണ്.) 


വിതരണം ചെയ്യേണ്ടുന്ന സമയം - വിത ര ണ ത്തിനുള്ള 
ഉത്തരവ് കിട്ടി മൂന്ന് ആഴ്ചയ്ക്കകം. 

പണം നൽകുന്ന രീതി - വിത രണം ചെയ്ത തീയതി 
മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ. 


ജി. പി.എസ്. പെർഫോർമൻസ് 
റിസീവർ 

: വാസ് എ നേ ബിൾ ഡ് , 12 - 
പാരലൽചാനൽ ജി . പി.എസ്. 
റിസീവർ, തുടർച്ചയായി 12 
സാറ്റ ലെ റ്റു കൾ ട്രാക്ക് 
ചെയ്ത് ഉപയോഗിച്ച് സ്ഥാനം 

പുതുക്കാൻ കഴിയുന്നത്. 
അക്വിസിഷൻ ടൈംസ് 
വാം 

: ഏകദേശം 15 സെക്കന്റ് 


ഗാർമിൻ ജി. പി.എസ്.72 ന്റെ സ്പെസിഫിക്കേഷൻ 
പി. സി . ഇന്റർഫേയ്സ് കേബിൾ : 
ഇന്റർഫേയ്സ് കേബിൾ- ആർ. എസ്. 232 സീരിയൽ പോർട്ടി 
ഘടിപ്പിച്ചത്. 
പാർട്ട് നമ്പർ 

: 010 10141 - 00 
മേക്ക് 

- : ഗാർമിൻ 
ഗാർമിൻ ജി . പി. എസ്. 72 - ന്റെ ട്രിപ്പ് ആന്റ് വേ പോയിന്റ് 
മാനേജർ സ്പെസിഫിക്കേഷൻ 
മേപ്പ് സോഴ്സ് ട്രിപ്പ് ആന്റ് വേ പോയിന്റ്മാനേജർ 


കോൾഡ് 


: ഏകദേശം 45 സെക്കന്റ് 


പാർട്ട് നമ്പർ 
വെർഷൻ 
മേക്ക് 


: 010 - 10215 - 04 
: ലേറ്റ് വെർഷൻ 
: ഗാർമിൻ 


ആട്ടോ ലൊക്കേറ്റ് 
അപ്പ്ഡേറ്റ് റേറ്റ് 


(Sd.) 


ജി. പി.എസ്. ആക്വറസി 


Office of the Chief Conservator 
of Forests ( FMIS ), 
Thiruvananthapuram . 


Chief Conservator of 

Forests (FMIS) . 


ഡൈനാമിക്സ് 
ഇൻറർഫേയ്സ് 


: ഏകദേശം 5 മിനിറ്റ് 
: സെക്കന്റിൽ ഒന്ന് തുടർച്ച 

യായി 
: പൊസിഷൻ 3 മീറ്ററിൽ 
കുറവ് 95 % ടിപ്പി ക്കൽ 
വെലോസിറ്റി : 0.05 മീറ്റർ/ 

സെക്കന്റ്, സ്റ്റെഡി സ്റ്റേറ്റ് 
: 6 ജി. 
: ആർ.എസ്. 232 - ഉം എൻ. എം . 

ബി. എ . 0183, ആർ. സി . ടി . എം . 
104, ഡി. ജി . പി.എസ്. ഡേറ്റാ 
ഫോർമാറ്റ് ആന്റ് പ്രൊഫൈറി 
ഗാർമിൻ ( ആർ) 
: ബിൽറ്റ് ഇൻ ക്വാഡാ 

ഫെലാർ 
: ഡി . ജി. പി.എസ്. യു . എസ്. 
സി . ജി ., ആന്റ് വാസ് 
കേപ്പബിൾ 


Health Services Department 

ഷോർട്ട് ടെണ്ടർ നോട്ടീസ് 


നമ്പർ എ - 2962 / 2008. 


2008 നവംബർ 19. 


ആന്റിനാ 


ഡിഫറൻഷ്യൽ 


പവർ 


സോഴ്സ് 


ബാറ്ററി ലൈഫ് 
ഫിസിക്കൽ 


- കേരള ഗവർണ്ണർക്കു വേണ്ടിസുൽത്താൻ ബത്തേരി 
താലൂക്ക് ആയുർവേദ ആശുപത്രിയിലേക്ക് ഉദ്ദേശം 2 ലക്ഷം 
രൂപയ്ക്കുള്ളലാബ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് 
സീലു വെച്ച കവറിൽ ഷോർട്ട് ടെണ്ടറുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ഷോർട്ട് ടെണ്ടർ ഉൾകൊള്ളുന്ന കവർ 25 - 12 - 2008 - ന് 
3 മണിക്കോ അതിനുമുമ്പോ താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥന് 
ലഭിച്ചിരിക്കണം. കവറിന് പുറത്ത് സുൽത്താൻ ബത്തേരി, 
താലൂക്ക് ആയുർവ്വേദ ആശുപത്രിയിൽ ലാബ് ഉപകരണങ്ങൾ 
വാങ്ങുന്നതിനുള്ള ടെണ്ടർ എന്ന്ആലേഖനം ചെയ്തിരിക്കണം. 

ദർഘാസ് ഫോറത്തിന്റെ വില : 
ഒറിജിനൽ - രൂപ 400 + വാറ്റ് 12.5 %. 
ഡ്യൂപ്ളിക്കേറ്റ് - രൂപ 200+ വാറ്റ് 12.5 %. 

ദർഘാസ് ഫോം വില്പന ആരംഭിക്കുന്ന തീയതിയും 
സമയവും - 15 - 12 -2008 രാവിലെ 11 മണി. 

- വില്പന അവസാനിക്കുന്ന തീയതിയും സമയവും - 
26- 12 - 2008 - ന് രാവിലെ 11 മണി. 

ദർഘാസ് ഫോം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 26- 12- 2008 വൈകുന്നേരം 3 മണി. 

ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും - 
26 -12 - 2008 വൈകുന്നേരം 4 മണി. 

-- മേൽപ്പറഞ്ഞ ഏതെങ്കിലും തീയതികൾ അവധിയായി 
പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം അതേസമയത്ത് 
തന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. 

-- മേൽപ്പറഞ്ഞ പ്രകാരം ടെണ്ടർഫോമിന്റെ വിലയും വാറ്റും 
വെവ്വേറെ അടച്ച് ചെലാനുകൾ ഹാജരാക്കിയാൽ ടെണ്ടർ 

ഫോറം ലഭിക്കുന്നതായിരിക്കും. പണമടക്കേണ്ട ഹെഡ് ഓഫ് 
അക്കൗണ്ട് 0210 എം . ഡി. എൽ. & പി . എച്ച് - 04- 800 അദർ 
- റസീറ്റ്സ്-12 മിസ്സലേനിയസ്സ്- വാറ്റ് 102 - എസ്. ടി - 004- ടാക്സ് 
കളക്ഷൻ എന്നിവയാണ്. 


: എക്സ്റ്റേണൽ പവർ 8.35 വി 
2 “ എ എ ബാറ്ററീസ് 
(ഉൾപ്പെടുത്തിയിട്ടില്ല ) 
; 16 മണിക്കൂർ വരെ 
: സൈസ്- 27 ” ഡബ്ല്യൂ x 6.2 
എച്ച് ( 4 . 2 x 5. 6 സെ . മീ .) 
വെയിറ്റ്- 7.7 ഔൺസ് ( 225 

ഗ്രാം ) 
: 1. 6 ഡബ്ളൂ x 2 . 2 എച്ച് 
( 4.1 X 5.6 സെ . മീ .) 120 x 160 
പി ക് സ ൽ സ് , ഹ 
കോൺട്രാസ്റ്റ് 
എഫ്.എസ്. ടി .എൻ.വിത്ത് 

ബറ്റ് ബാക്ക്ലൈറ്റിംഗ് 
: ഫുള്ളിഗാസ്കറ്റഡ്, ഹെ 

ഇംപാക്ട് പ്ലാസ്റ്റിക് അലോയ്, 
വാട്ടർ പൂഫ് ടു ഐ . ഇ . സി. 
5 29 എ . പി . x 7 

സ്റ്റാൻഡേർഡ്സ് 
: 5°എഫ് ടു 158°എഫ്( - 15 സി 

ടു 70° സി ) 
: ഇൻ ഡെ ഫി നിറ്റ്, മെമ്മറി 

ബാറ്ററി ആവശ്യമില്ല . 


ഡിസ്പ്ലേ 


കേയ്സ് 


ടെമ്പറേച്ചർ റെയിഞ്ച് 


യൂസർ ഡേറ്റാ സ്റ്റോറേജ് 


Gaz . No. 50 / 2008 /DTP ( Stores ) 


താഴെപ്പറയുന്ന ഏതെങ്കിലും നിബന്ധന പാലിക്കാതെ Last date and time of sale of tender form - 22 - 12 - 2008, 
ലഭിക്കുന്ന ടെണ്ടറുകൾ യാതൊരു കാരണവശാലും 3 p. m . 
പാലിക്കപ്പെടുന്നതല്ല . 

- Last date and time of receipt of tender - 23 -12 -2008, 
1. ടെണ്ടർ തുകയുടെ 2 % നിരതദ്രവ്യം ദർഘാസിനൊപ്പം 3 p. m . 

സമർപ്പിച്ചിരിക്കണം. ( അ ല്ലെങ്കിൽ നിരതദ്രവ്യം 
ഒഴിവാക്കിക്കൊണ്ടുള്ള 

സർട്ടിഫിക്കറ്റ് Opening date and time of tender - 23 -12 -2008, 
സമർപ്പിക്കേണ്ടതാണ്.) 

- 3 , 30 p . m . 
2. അമ്പത് രൂപ നിലവിലുള്ള കേരള മുദ്രപത്രത്തിലുള്ള Tender form will be sent through post if required 
പ്രഥമിക കരാർ ദർഘാസിനൊപ്പം സമർപ്പിച്ചിരിക്കണം. provided due amount with sufficient postage charges 

(Rs. 50 ) is sent by of way Money Order in favour of the 
3 . മുദ്രവച്ച കവറിൽ ഒറിജിനൽ ടെണ്ടർ ഫോമിൽ 

Principal, Medical College, Thiruvananthapuram , Kerala 
ഷോർട്ട് ടെണ്ടർ സമർപ്പിച്ചിരിക്കണം. 

State, Pin - 695 011. 
4. ഷോർട്ട് ടെണ്ടർ പ്രതത്തിൽ കരാറുകാരന്റെ പേര്, 

Money Order should be reach this office on before 
സ്ഥലം, ഒപ്പ് എന്നിവ അതാതിടത്ത് ഉണ്ടായിരിക്കണം. 

10 - 12 - 2008 . No other forms of remittance 
കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളവർ കല്പറ്റയിലുള്ള 

will be accepted . 
ഐ . എസ്. എം. ജില്ലാ മെഡിക്കലാഫീസുമായി പ്രവർത്തി 

- തിരുവനന്ത പുരം മെഡിക്കൽ കോളേജിലേക്ക് 
ദിവസങ്ങളിൽ ബന്ധപ്പെടെണ്ടതാണ്. 

ആവശ്യമായ താഴെ പറയുന്ന സാധ ന ങ്ങൾ വിതരണം 
ജില്ലാ മെഡിക്കൽ ആഫീസ്, 

( ഒപ്പ്) 

ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
വയനാട്. ജില്ലാ മെഡിക്കൽ ആഫീസർ. ദ ർ ഘാ സു കൾ ദർഘാസ് നമ്പർ രോടു കൂടി നിശ്ചിത 

തീയതിക്ക് മുൻപ് പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 

തിരുവനന്തപുരം- 695 011 എന്ന വിലാസത്തിൽ എത്തിച്ചിരി 
Medical Education Department 

ക്കേണ്ടതാണ്. 
TENDER NOTICES 

| കമ ദർഘാസ് നമ്പരും 

ഡിപ്പാർട്ടുമെന്റ് 
(1) 

നമ്പർ സാധനങ്ങളുടെ പേരും 

- 1 59 / 2008 - വിവിധ സാധനങ്ങൾ എസ്. എ . ടി.എച്ച്., 
No. C7 -23548 /2008/ MCT. | 11th November 2008. 

എം . സി. എച്ച്. 
Sealed competitive tenders are invited for the 

ഓഫ്താൽമിക്, 
supply of the following items required for SATH , MCH & 

ഹോസ്പിറ്റൽ 
OPH , Medical College , Thiruvananthapuram. Tender - 2 60 /2008 - ഇലക്ട്രിക് സാധനങ്ങൾ എസ്. എ . ടി .എച്ച്., 
should be superscribed , Tender Numbers and Addressed 

എം . സി.എച്ച്, 
to the Principal, Medical College , Thiruvananthapuram 

ഓഫ്താൽമിക്, 
Pin -695 011 . Details can be had from this office on 

ഹോസ്പിറ്റൽ 
working hours till 3.30 p . m . 

3 61/ 2008 - പ്ലാസ്റ്റിക് സാധനങ്ങൾ എസ്. എ . ടി .എച്ച്., 

ഓഫ്താൽമിക്, 
- St. Tender No. and Name of Department 

ഹോസ്പിറ്റൽ 
No . Equipment 

4 62 /2008 - പ്ലാസ്റ്റിക് സാധനങ്ങൾ എസ്. എ . ടി .എച്ച്. 
1 59 /2008 — Miscellaneous Items SATH , MCH and 

ഓഫ്താൽമിക്, 
OPH 

ഹോസ്പിറ്റൽ 
2 60/2008 - Electrical Items 

- 5 63 / 2008 - പ്ലാസ്റ്റിക് സാധനങ്ങൾ എസ്. എ . ടി. എച്ച്., 
SATH , MCH and 

ഓഫ്താൽമിക്, 
OPH 

ഹോസ്പിറ്റൽ 
3 61/2008 — Plastic Items 

SATH and MCH 
4 62 /2008 - Plastic Items 

SATH and MCH 

ദർഘാസ് ഫോറത്തിന്റെ വില : 
5 63/ 2008 - Plastic Items 

SATH and MCH 

അസ്സൽ രൂപ 450. 

ശരിപ്പകർപ്പ് - രൂപ 225. 
Cost of tender form + S . T.: 

ഫാറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 

22 -12 - 2008, 3 മണി. 
Original - Rs. 450. 

ദർഘാസ് ഫാറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
Duplicate — Rs. 225 . 

സമയവും 23- 12- 2008, 3 മണി. 


തിരുവന ന്ത പുരം മെഡിക്കൽ കോളേജിലേക്ക് 
ആവ ശ്യ മായ താഴെ പറയുന്ന സാ ധ ന ങ്ങ ൾ വിത രണം 
ചെയ്യുന്നതിന് മുദ്രവച്ച് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ ദർഘാസ് നമ്പരോടുകൂടി നിശ്ചിത തീയതിക്കു 
മുൻപ് പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം 
695 011 എന്ന വിലാസത്തിൽ എത്തിച്ചിരിക്കേണ്ടതാണ്. 


ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും - 
23 - 12 -2008, 3.30 മണി. 

ദർഘാസ് ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്കുന്ന 
തിനുവേണ്ട തുക (രൂപ 50 ) അധികമായി അയയ്ക്കേണ്ടതാണ്. 
ദർ ഘാസ് ഫോറ ത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ 
മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള 
എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറങ്ങളോടൊപ്പം 
മുദ്രപ്പത്രങ്ങളോ മറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ 
ആവശ്യപ്പെട്ടു കൊണ്ടുള്ളതും മേൽവിലാസം വ്യക്തമല്ലാത്ത 
തു മായ മണിയോർഡ്റു കൾ നിരസിക്കു ന്ന താ ണ് . 
മണിയോർഡറുകൾവഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 
അപേ ക്ഷ കൾ ഈ ഓഫീസിൽ 10 - 12 - 2008 - നു മുൻ പ് 
കിട്ടിയിരിക്കണം. താമസിച്ച് കിട്ടുന്ന മണിയോർഡറുകൾ 
നിര സിക്കു ന്ന താ ണ് . ദർഘാസ് ഫോറ ം ക മാ റാൻ 
പാടില്ലാത്തതും ഒരിക്കൽ അടച്ച് തുക തിരിച്ചു കിട്ടുന്നതുമല്ല . 
താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീക രി ക്കു ന്ന ത ല്ല . കൂടു തൽ വിവ ര ങ്ങ ൾ പവ്യത്തി 
ദിവസങ്ങളിൽ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


- ക്രമ ദർഘാസ് നമ്പരും 

ഡിപ്പാർട്ടുമെന്റ് എണ്ണം 
നമ്പർ സാധനങ്ങളുടെ പേരും 
1 95 /2008 - ആന്റി ഹീമോഫീലിക് പീഡിയാട്രിക്സ് 250 
ഫാക്ടർ- VIII ( മോണോ എസ്. എ . റ്റി. ബോട്ടിൽ 
ക്ലോണൽ പ്യൂരി ഫയിഡ്) 300 ആശുപ്രതി 
യൂണിറ്റിൽ കൂടിയത്. 
2 96/2008 - ആന്റി ഹീമോഫീലിക് പീഡിയാട്രിക്സ് 25 

ഫാക്ടർ-IX ( കോൺസൺട്രേറ്റ്) എസ്. എ . റ്റി . ബോട്ടിൽ 
600 യൂണിറ്റിൽ കൂടിയത്. ആശുപ്രതി 


ദർഘാസ് ഫോറത്തിന്റെ വില ( വാറ്റ് ഉൾപ്പെടെ) : 
അസ്സൽ രൂപ 450 . 
ശരിപ്പകർപ്പ് രൂപ 225. 


No, C3 - 17039/ 2008 / MCT. 


12th November 2008. 


ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും 
23 -12 - 2008, 3 മണി. 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
- സമയവും - 24- 12 - 2008, 2.30 മണി. 


- ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും - 
24-12 - 2008, 3 മണി. 


Sealed competitive tenders are invited for the 
supply of the following items required for the SAT 
Hospital, Thiruvananthapuram . Tender should be 
superscribed as tender numbers and addressed to the 
Principal, Medical College, Thiruvananthapuram , Pin - 695 
011. Details can be had from this office on working 
hours till 3. 30 p . m . 
- St . Tender No. and Name of Department Oty . 
No. 

Equipments 
1 95/ 2008 - Anti - haemophilic Paediatric 250 
Factor - VIII 

SAT Hospital Bottles 
(Monoclonal Purified ) 

Strength 300 units or above 
2 96/2008 - Anti -haemophilic Paediatric 25 

Factor- IX (Concentrate) SAT Hospital Bottles 
Strength 600 units or above 


- ദർഘാസ് ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്കുന്ന 
തിനുവേണ്ട തുക (രൂപ 50 ) അധികമായി അയക്കേണ്ടതാണ്. 
ദ ർ ഘാസ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ 
മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള 
എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറങ്ങളോടൊപ്പം 
മുദ്രപത്രങ്ങളോമറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസം വ്യക്തമല്ലാത്ത 
തു മായ മണിയോർഡറുകൾ നിര സിക്കു ന്ന താ ണ്. 
മണിയോർഡറുകൾ വഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 
അ പേ ക ക ൾ ഈ ഓഫീസിൽ 16 - 12 - 2008 - നു മുൻ പ് 
കിട്ടിയിരിക്കണം. താമസിച്ച് കിട്ടുന്ന മണിയോർഡറുകൾ 
നിര സിക്കു ന്ന താ ണ് . ദർഘാസ് ഫോറം കെ മാ റാൻ 
പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചു കിട്ടുന്നതുമല്ല. 
താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീക രി ക്കു ന്ന ത ല്ല . കൂടു തൽ വിവ ര ങ്ങ ൾ പവ്യത്തി 
ദിവസങ്ങളിൽ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


Cost of tender form ( inclusive of VAT) : 

Original - Rs. 450. 
| Duplicate Rs. 225 . 
| Last date and time of sale of tender form - 23 - 12 - 2008, 
3 p . m . 

Last date and time of receipt of tender — 24 -12- 2008 , 
2 , 30 p. m . 


(3 ) 


- No. C1- 20857/2008/ MCT. 12th November 2008. 

Sealed competitive tenders are invited for the 
supply of the following items required for the Various 
- Department of Medical College, Thiruvananthapuram . 


- Opening date and time of tender form - 24 - 12 - 2008 , 
3 p . m . 

Tender forms will be sent through post if required 
provided due amount with sufficient postage charges 
( Rs . 50 ) is sent by way of Money Order in favour of the 
Principal, Medical College, Thiruvananthapuram , Kerala 
State , Pin -695 011 . Money Order should reach this 
office on or before 16 - 12 -2008. No other forms of remit 
tance will be accepted . 


Tender should be superscribed as tender numbers 
and addressed to the Principal, Medical College , 
Thiruvananthapuram - Pin -695 011 . Details can be had 
from this office on working hours till 3.30 p. m . 


ാ 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 23 - 12 - 2008, 2 മണി. 


ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും - 
23 - 12 - 2008, 3 മണി. 


Sl. Tender No. and Name of Department Qty . 
No . Equipments 
1 97/2008 — Minor Equipments Physical Various 

Medicine and 

Rehabilitation 
2 98/2008 - Surgical Instruments 

Various 
and Over Head 

Theatre Lamp. 
Approximate Cost Rs. 4.5 Lakhs. 
E . M.D . 1 %. 
Cost of tender form (inclusive of Sales Tax ): 

Original - Rs. 450. 

Duplicate - Rs. 225. 
Last date and time of sale of tender form — 22 -12-2008 , 
3 p . m . 

Last date and time of receipt of tender — 23 - 12 -2008 , 
2 p . m . 

- Opening date and time of tender - 23 -12 -2008, 
3 p . m . 


- ദർഘാസ് ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്കുന്ന 
തിനുവേണ്ട തുക (രൂപ 50 ) അധികമായി അയയ്ക്കേണ്ടതാണ്. 
ദ ർ ഘാസ് ഫോറ ത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ 
മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള 
എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറങ്ങളോടൊപ്പം 
മുദപ്രതങ്ങളോമറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസം വ്യക്തമല്ലാത്ത 
തു മായ മണിയോർഡറു കൾ നിര സിക്കു ന്ന താ ണ് . 
മണിയോർഡറുകൾവഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 
അപേക്ഷ കൾ ഈ ഓഫീസിൽ 10 - 12 - 2008 - നു മുൻ പ് 
കിട്ടിയിരിക്കണം. താമസിച്ച് കിട്ടുന്ന മണിയോർഡറുകൾ 
നിര സിക്കു ന്ന താ ണ്. ദ ർ ഘാസ് ഫോറം കെ മാ റാൻ 
പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചു കിട്ടുന്നതുമല്ല . 
താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീക രി ക്കു ന്ന ത ല്ല . കൂടു തൽ വിവ ര ങ്ങ ൾ പവ്യത്തി 
ദിവസങ്ങളിൽ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


(4 ) 


[ No . 99/2008] 


No. C1- 19041 / 2008 / MCT. 


13th November 2008. 


Sealed competitive tenders are invited for the 
supply of U . V . Visible Sepectrophotometer - 1 No . 
required for College of Pharmacy of Medical College , 
Thiruvananthapuram . 


Tender form will be sent through post if required 
provided due amount with sufficient postage charges 
(Rs. 50 ) is sent by way of Money Order in favour of the 
Principal, Medical College , Thiruvananthapuram, Kerala 
State , Pin -695 011. Money Order should reach this 
office on or before 10 - 12 - 2008 . No other forms of remit 
tance will be accepted . 

തിരുവന പു പു രം മെഡിക്കൽ കോളേജിലേക്ക് 
ആവ ശ്യ മായ താഴെ പറയുന്ന സാധ ന ങ്ങ ൾ വിത രണം 
ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദ ർ ഘാ സു കൾ ദ ർ ഘാസ് നമ്പർ രോ ടു കൂടി നിശ്ചിത 
തീയ തിക്കു മുൻപ് പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തിരുവനന്തപുരം- 695 011 എന്ന വിലാസത്തിൽ എത്തിച്ചിരി 
ക്കേണ്ടതാണ്. 


Tender should be superscribed as tender number 
and addressed to the Principal, Medical College, 
Thiruvananthapuram , Pin -695 011 . Details can be had 
from this office on working hours till 3.30 p. m . 


ക്രമ ദർഘാസ് നമ്പരും 
നമ്പർ സാധനങ്ങളുടെ പേരും 

ഡിപ്പാർട്ട്മെന്റ് എണ്ണം 
1 97 / 2008 മൈനർ 

ഫിസിക്കൽ വിവിധം 
എക്യുപ്മെന്റ് സ് 

മെഡിസിൻ ആന്റ് 

റിഹാബിലിറ്റേഷൻ 
2 98 / 2008 - മൈനർ സർജിക്കൽ 
ഇൻസ്ട്രമെന്റ് സ് ആന്റ് 
ഓവർ ഹെഡ് തീയറ്റർ ലാംപ് 


Cost of tender form ( inclusive Sales Tax) : 

Original - Rs. 450. 

Duplicate - Rs. 225. 
Last date of sale of tender form — 30- 12 - 2008 . 

Last date and time of receipt of tender — 31 - 12 -2008 , 
2 p . m . 

- Opening date and time of tender - 31- 12 - 2008 , 
3 p . m . 

Tender form will be sent through post if required 
provided due amount with sufficient postage charges 
(Rs. 50 ) is sent by way of Money Order in favour of the 
Principal, Medical College , Thiruvananthapuram, Kerala 
State , Pin -695 011 . Money Order should reach this 
Office on or before 20 -12- 2008 . No other forms of 
remittance will be accepted . 

- തിരുവന ന്ത പുരം മെഡിക്കൽ കോളേജിലെ 
ഫാർമസിയിലേക്ക് ആവ ശ്യ മായ യു . വി . വിസിബിൾ 

പെക്ടോഫോട്ടോ മീറ്റർ ഒരെണ്ണം വിതരണം ചെയ്യുന്നതിന് 
മുദവച്ച് ദർഘാ സു കൾ ക്ഷണിക്കു ന്നു . ദർഘാ സു കൾ 
ദ ർ ഘാസ് നമ്പർ രോടു കൂടി നിശ്ചിത തീയ തിക്ക് മുൻ പ് 
പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 695 011 
എന്ന വിലാസത്തിൽ എത്തിച്ചിരിക്കേണ്ടതാണ്. 


ഉദ്ദേശ അടങ്കൽ തുക - രൂപ 4.5 ലക്ഷം. 


നിരതദ്രവ്യം - 1 %. 


ദർഘാസ് ഫോറത്തിന്റെ വില ( വി. നി. ഉൾപ്പെടെ) : 
അസ്സൽ -രൂപ 450. 
ശരിപകർപ്പ് - രൂപ 225. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 22 -12 - 2008, 3 മണി. 


ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ -രൂപ 450. 
ശരിപകർപ്പ് - രൂപ 225. 


ദർഘാസ് ഫോറം വിൽക്കുന്നഅവസാന തീയതി- 30 -12 -2008. 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 31 -12 - 2008, 2 മണി. 


ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും 
31- 12 - 2008, 3 മണി. 


ദർഘാസ് ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്കുന്ന 
തിനുവേണ്ട തുക രൂപ 50 അധികമായി അയയ്ക്കേണ്ടതാണ്. 
ദർ ഘാസ് ഫോറ ത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ 
മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള 
എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറങ്ങളോടൊപ്പം 
മുദ്രപ്പത്രങ്ങളോ മറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസം വ്യക്തമല്ലാത്ത 
തു മായ മണിയോർഡറു കൾ നിര സിക്കു ന്ന താ ണ് . 
മണിയോർഡറുകൾ വഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 
അപേക്ഷ കൾ ഈ ഓഫീസിൽ 20 - 12 - 2008 - നു മുൻ പ് 
കിട്ടിയിരിക്കണം. താമസിച്ച് കിട്ടുന്ന മണിയോർഡറുകൾ 
നിര സിക്കു ന്ന താ ണ് . ദർഘാസ് ഫോറം കെ മാ റാൻ 
പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചു കിട്ടുന്നതുമല്ല . 
താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീക രി ക്കു ന്ന ത ല്ല . കൂടു തൽ വിവ ര ങ്ങ ൾ പവ്യത്തി 
ദിവസങ്ങളിൽ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


- Tender should be addressed to the Principal, T . D . 
Medical College, Alappuzha,-688 005 . Tender No. and due 
date should be superscribed on each envelope. Late 
tenders will not be accepted . Tenders will be opened at 
the time and date noted against each tender in the 
presence of such tenderers or their authorized 
representatives who may be present at that time. Intending 
tenderers may obtain the tender forms from the 
undersigned on all working days from 10 a .m . to 4 p . m . 
Cheques, Drafts, Postage Stamps will not be accepted 
towards the cost of tender forms. Duplicate tender, if 
required will be issued on additional payments as shown 
above . Tender form is not transferable and the cost is 
not refundable. Tender forms will be supplied to the firm 
by registered post subject to be a cash payment of 
Rs. 50 in addition as postage charges . Money Orders will 
be accepted only if received within 10 clear working days 
prior to due date for submission of tenders. Further details 
can be had from the College Office during working time. 
Tender should be accompanied by an agreement executed 
in Kerala Government Stamp Paper worth Rs. 50 and EMD 

1 % of the total cost of the item tendered . Tenders without 
- EMD will be rejected . 

- ആലപ്പുഴ ടി. ഡി. മെഡിക്കൽ കോളേജിലേക്ക് താഴെ 
പറയുന്ന സാധനസാമഗ്രികൾ സപ്ലെ ചെയ്യുന്നതിലേക്കുള്ള 
ദർഘാസ് തീയതി ചില സാങ്കേതിക കാരണങ്ങളാൽ താഴെ 
പറയുന്ന പ്രകാരം ദീർഘിപ്പിച്ചിരിക്കു ന്നു . 
കമ 

ദർഘാസ് നമ്പരും 
നമ്പർ 

ഇനവിവരവും 


Medical College , 
Thiruvananthapuram . 


(Sd.) 
Principal. 


36 / 2008 - എയർകണ്ടീഷണർ 


TENDER EXTENSION NOTICE 


37 /2008 ഉപകരണങ്ങൾ 


No, C3 - 7932/ 2008 / TDMCA . 


12th November 2008. 


Due to some technical reasons the date of opening 
of the following tenders are extended as detailed below . 


ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ ക്രമനമ്പർ 1- ന് രൂപ 450, കമനമ്പർ 2 - ന് 

രൂപ 170 . 
ശരിപകർപ്പ് - കമനമ്പർ 1- ന് രൂപ 225, ക്രമനമ്പർ 

- 2 - ന് രൂപ 85. 


Sl. No. 

Tender No. and Items 
1 36 /2008 — Air Conditioner for Telemedicine 
2 37/2008 — Equipments for Telemedicine 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 29 - 12 - 2008 , 1 മണി. 


ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും - 
ക്രമനമ്പർ 1- ന് 29- 12 -2008, 2 മണി, ക്രമനമ്പർ 2 - ന് 29 - 12- 2008, 
2 . 30 മണി. 


Cost of tender form : 
Original - Rs. 450 for Sl. No . 1 and Rs.170 for 

Sl. No. 2. 
Duplicate -- Rs. 225 for Sl. No. 1 and Rs. 85 for 

- Sl. No. 2 . 
Last date and time of receipt of tenders — 29 - 12 - 2008 , 
1 p . m . 


- ദർഘാസുകൾ ഉള്ളടക്കംചെയ്ത ക വ റിന് പുറത്ത് 
ദർഘാസ് നമ്പർ, ഇനവിവരം എന്നിവ രേഖ പ്പെടുത്തി 
പ്രിൻസിപ്പാൾ, ടി. ഡി. മെഡിക്കൽ കോളേജ്, ആലപ്പുഴ- 688 005 
എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. വൈകിക്കിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ മുകളിൽ 
കൊടുത്ത തീയതികളിലും സമയങ്ങളിലും സമർപ്പിക്കു ന്ന 
വ രു ടേയോ അവർ നിയോഗിക്കുന്ന പ്രതിനിധിയുടേയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


Date and time of opening of tenders — 29 - 12 -2008, 
2 p . m . for Sl . No .1 and 29 - 12 - 2008 , 2 .30 p . m . for 
Sl. No . 2 . 


Gaz. No. 50 /2008/DTP (Stores) 


10 


Technical Education Department 


SHORT TENDER NOTICE 


ദർഘാസുകൾ ഓഫീസ് സമയത്ത് നിർദ്ദിഷ്ട വിലയ്ക്ക് 
മെഡിക്കൽ കോളേജാഫീസിൽ നിന്നും വാങ്ങാവുന്നതാണ്. 
ചെക്ക്, ഡാഫ്റ്റ്, സ്റ്റാമ്പ് എന്നിവ ദർഘാസിന്റെ വിലയായി 
സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല . 
വില തിരികെ ലഭിക്കുന്നതില്ല . ദർഘാസുകൾ തപാലിൽ 
ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദർഘാസിന്റെ വിലയോടൊപ്പം 
ചാർജ്ജായി 50 രൂപ കൂടി മണി ഓർഡറായി അയക്കേണ്ടതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവ സാന ദിവ സ ത്തിന് 
10 പ്രവൃത്തി ദിവസങ്ങൾക്ക് മുമ്പ് കിട്ടുന്ന മണി ഓർഡറുകൾ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. സാങ്കേതിക വിശദാംശങ്ങൾ 
ദർ ഘാ സി നോ ടൊപ്പം ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് 
സമർപ്പിക്കുമ്പോൾ 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ സമ്മതപ്രതവും 
ക്വാട്ടു ചെയ്യുന്ന ആകെ വിലയുടെ ഒരു ശതമാനം വരുന്ന 
തുകയ്ക്ക് പ്രിൻസിപ്പലിന്റെ പേരിൽ എടുത്തിട്ടുള്ള ഡിമാന്റ് 
ഡാറ്റോ സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റോ നിരതദ്രവ്യമായി 
സമർപ്പിക്കേണ്ടതാണ്. സമ്മതപത്രവും നിരതദ്രവ്യവും അടക്കം 
ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. 


- No. D1/1801 / 08 . 

| 19th November 2008. 
Sealed tenders are invited for the supply of the 
Desktop Computer and accessories for Fair copy section 
to Government Engineering College , Kannur. 
- The tenders should be superscribed No. D1/ 1801 /08 
and addressed to the Principal, Government College of 
Engineering, P. O . Parassinikkadavu , Kannur-670 563 . Last 
date of receipt of tender is on 25 - 12 -2008 at 4 p . m . and 
the tender will be opened at 11 a . m . on 26- 12 - 2008 in the 
presence of such of the tenderers or their authorised 
representatives who may be present at that time. Late 
tenders will not be accepted . 


T. D . Medical College, 
Alappuzha. 


( Sd.) 
Principal. 


Police Department 


ദർഘാസ് പരസ്യം 


നമ്പർ 02 /19239 / 2007 / ജി. 

2008 നവംബർ 8. 
- കാസറഗോഡ് ജില്ലയിലെ പോലീസ് വകുപ്പിലെ വിവിധ 
വാഹ ന ങ്ങ ൾക്കുള്ള താഴെ പ റ യു ന്ന ടയ റു കളും 
ട്യൂബുകളും സപ്ലേ ചെയ്യുന്നതിന് ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


Intending tenderers may on application to the 
| Principal , Government College of Engineering , P . 0 . 
Parassinikkadavu , Kannur- 670 563 obtain the requisite 
tender forms on which tenders should be submitted . 
Application for the tender form should be accompanied 
by a cash remittance of Rs. 169 plus ( including ST/AST) 
or which is the price fixed for a form / set of forms and 
which is not refundable under any circumstances . The 
tender forms are not transferable . Sale of tender forms 
will be closed at 3 p . m . on 24 - 12 - 2008 . Cheques , 
Postage Stamps, D . D ., I. P. O . etc. will not be accepted 
towards the cost of tender forms nor will be sent as per 

V . P. P . Duplicate forms if required will be issued at Rs. 
| 113 (including AST or ST per copy.) 

Those who want tender form by post should sent 
an additional amount of Rs. 27 towards the postal charge . 


വാഹനം 


ക്രമ ഇനം 
നമ്പർ 


ആവശ്യമുള്ള എണ്ണം 

ടയർ ട്യൂബ് 


1 


750 X16 


15 


600 X16 


15 


ടാറ്റ 709 ബസ് 
ജീപ്പ് - 

50 
മോട്ടോർ സൈക്കിൾ 20 
- മോട്ടോർ സൈക്കിൾ 20 


275- 18 ( 4 


300 - 18 / 6 


20 


നിരതദ്രവ്യം - 3,000 രൂപ. 


- കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
ഫയർ കോപ്പി വിഭാ ഗ ത്തി ലേ ക്ക് കമ്പ്യൂട്ടർ 
വിതരണം ചെയ്യുന്നതിന് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
സമർപ്പിക്കു ന്ന തിനും തുറക്കു ന്ന തി നു മുള്ള തീയതിയും 
സമയവും താഴെക്കാണിച്ച വിധം ദീർഘിപ്പിച്ചിരിക്കുന്നു. 

ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 169 + പോസ്റ്റൽ 
ചാർജ്ജ്27 രൂപ. 

ദർഘാസ് ഫോറം വിൽക്കു ന്ന തി നുള്ള അ വ സാന 
തീയതിയും സമയവും 24-12- 2008 , 3 മണി. 

മുദ്രണം ചെയ്ത ദർഘാസുകൾ സമർപ്പിക്കുന്നതിനുള്ള 
അവസാന തീയതിയും സമയവും 25 - 12 - 2008 , 4 മണി. 


ടെണ്ടർ ഫോറത്തിന്റെ വില 416 രൂപ. 


ടെണ്ടർ ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 28 - 12 - 2008, 5 മണി. 


ടെണ്ടർ ഫോറം തുറക്കുന്ന തീയതിയും സമയവും - 
31 -12 -2008 രാവിലെ 11 മണി. 


മുദ്രണം ചെയ്ത ദർഘാസു കൾ തുറക്കുന്നതിനുള്ള 
തീയതിയും സമയവും - 26- 12- 2008, 11 മണി. 


ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ : 04994 255461 


കൂടുതൽ വിവരങ്ങൾക്കായി പ്രവൃത്തി ദിവസങ്ങളിൽ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


കുറിപ്പ്:- പുനർ ദർഘാസ് പരസ്യം കേരള ഗസ്സറ്റിലും പ്രതങ്ങ 
ളിലും പ്രസിദ്ധപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ദർഘാസ് 
ഫോറം ലഭി ക്കു ക യു ള്ളു . ദർഘാസ് ഫോറം നേരിട്ട് 
പണമടച്ചോ മണി ഓർഡർ വഴിയോ കൈപ്പറ്റാവുന്നതാണ്. 


ജില്ലാ പോലീസ്ഓഫീസ്, 
കാസറഗോഡ്. 


(ഒപ്പ്) 
ജില്ലാ പോലീസ്സൂപ്രണ്ട്. 


Government Engineering College, 
Kannur. 


( Sd.) 
Principal. 


11 


SHORT TENDER NOTICE 


No. D /406/2008. 

- 23rd October 2008. 
Sealed tenders are invited for the supply of the 
following store for the use of Government Technical High 
School, Neruvambram . 


ടെണ്ടർ ഫോറം ഒന്നിന് 416 രൂപ (മടക്കികിട്ടാത്തത്) 
നെരുവാമ്പം ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്നും 29- 12 - 2008 
3 മണിവരെ നേരിട്ടോ തപാൽമാർഗ്ഗമോ കിട്ടുന്നതായിരിക്കും. 
- ടെണ്ടർ ഫോറങ്ങളുടെ വില മണിയോർഡർ ആയി മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. ചെക്കുകൾ, പോസ്റ്റൽ ഓർഡർ, ഡാഫ്റ്റ് 
എന്നിവ ടെണ്ടർ ഫോറങ്ങളുടെ വിലയായി സ്വീകരിക്കുന്നതല്ല. 


LIST OF MACHINES 


Sl. No . 


Name of Machine 


Nos. 


ഡപ്ലിക്കേറ്റ് ടെണ്ടർ ഫോറം ആവ ശ്യ മു ള്ള വർ 200 
രൂപയും 4 % വാറ്റും അടയ്ക്കേണ്ടതാണ്. 


Wonder stitch 
Embroidery Machine with motor 
Power Machine with motor 


- 


2 
3 


5 


Technical High School, 
Neruvambram . 


( Sd .) 
Superintendent. 


SHORT TENDER NOTICES 


- (1) 


No. B / 440/ 2008. 


| 20th October 2008. 


Sealed tenders are invited for the supply of 
equipments for Electronics Circuit Lab to Government 
Polytechnic College, Mattannur. 

| Estimate Cost - Rs. 81,000. 


- The tenders should be superscribed No . D / 406 / 08 
Purchase of Modern Tailoring Machine at T. G . M . T . 
Center and addressed to the Superintendent, Government 
Technical High School, Neruvambram , Payangadi P. O . 
Last date for receipt of tender is 30 - 12 - 2008 at 2 p . m . and 
tenders will be opened at 3 p . m . on 30 - 12 - 2008 in the 
presence of such of the tenderers or their authorised 
representatives who may be present at that time. Late 
tenders will not be accepted . 

Intending tenderers may on application to the 
Superintendent, Government Technical High School, 
Neruvambram , Payangadi obtain the requisite tender forms 
on which tenders should be submitted . Application for 
the tender forms should be accompanied by a cash 
remittance of Rs. 400 plus VAT 4 % on which is the price 
fixed for a form /set of forms and which is not refundable 
under any circumstances . The tender forms are not 
transferable . Sale of tender forms will be closed at 
3 p . m . on 29 - 12 -2008 . Cheques, Postage Stamps etc. will 
not be accepted towards the cost of tender forms nor will 
be sent as per V . P. P. Duplicate tender forms if required 
will be issued at Rs. 200 + 4 % VAT on per copy. 


പഴയങ്ങാടി നെരുവാമ്പാ ടെക്നിക്കൽ ഹൈസ്കൂളിലെ 
റ്റി . ജി. എം . റ്റി . സെന്ററിലെ ടൈലറിംഗ് വിഭാഗത്തിലേക്ക് 
ആവ ശ്യ മായ ഉപ ക ര ണ ങ്ങ ൾക്കു വേണ്ടി സീൽ ചെയ്ത്ത 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


The tenders should be superscribed No. B - 440 / 2008 
for the supply of Equipments for Electronics Circuit Lab 
and addressed to the Principal, Government Polytechnic 
College, Mattannur -670 702 . The last date for the receipt 
of tender is 30 - 12 -2008 at 2 p. m . and the tenders will be 
opened at 3 p . m . on 30 - 12 -2008 in the presence of such 
of the tenderers or their authorised representatives who 
may be present at that time. Late tenders will not be 
- accepted . 

Intending tenderers may on application to the 
Principal, Government Polytechnic College , Mattannur 
obtain the requisite tender forms on which tenders 
should be submitted . Application for the tender forms 
should be accompanied by a cash remittance of Rs. 416 
which is the price fixed for a form /set of forms and which 
is not refundable under any circumstances . The tender 
forms are not transferable. Sale of tender forms will be 
closed at11 a. m . on 30- 12- 2008 . Cheques, D . D ., Postage 
Stamps, Postel Orders etc. will not be accepted towards 
the cost of tender forms nor will be sent as per VPP . 

EMD 1 % of the total cost of the item to be 
submitted also be with the tender. An agreement to be 
executed and signed in the Kerala Stamp Paper worth 
Rs. 50 also be with the tender. Duplicate tender forms if 
required will be issued at Rs. 208 per copy . Those who 
want tender form by Post, Postage Charges Rs. 22 may 
be remitted extra . 


- മെഷീനുകളുടെ ലിസ്റ്റ് 


കമനമ്പർ 


മെഷീനിന്റെ പേര് 


എണ്ണം 


വണ്ടർ സ്റ്റിച്ച് 
എംബ്രോയിഡറി മെഷീൻ ( മോട്ടോർ അടക്കം) 
പവർ മെഷീൻ ( മോട്ടോർ അടക്കം) 


3 


ടെൻഡർ സീൽ ചെയ്തതും കവറിനുമുകളിൽ " ടെണ്ടർ 
നമ്പർ ടി. ജി . എം . ടി. സെന്റർ വിഭാഗത്തിലേക്ക് ആവശ്യമായ 
ഉപകരണങ്ങൾക്ക് വേണ്ടി എന്നെഴുതിയിരിക്കണം. സീൽ 
ചെയ്ത ടെണ്ടറുകൾ സ്വീക രിക്കുന്ന അവസാന തീയതി 
30 - 12 - 2008 , 2 മണി വ രെയും അ വ അ ന്നേദിവസം 
കൃത്യം 3 മണിക്ക് ടെണ്ടർ സമർപ്പിച്ച് സന്നിഹിതരാവുന്നവരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. വൈകി കിട്ടുന്ന 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 
ഇലക്ട്രോണിക്സസ് സർകട്ട് ലാബിലേക്ക് ആവശ്യമായ 
ഉ പ ക ര ണ ങ്ങ ൾ സപ്ലേ ചെയ്യു ന്ന തിന് സീൽ ചെയ്ത്ത 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക -രൂപ 81,000. 
നിരതദ്രവ്യം - 1 %. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 416 + തപാൽ ചാർജ്ജ്. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 208 + തപാൽ ചാർജ്ജ്. 


EMD 1 % of the total cost of the item to be 
submitted also be with the tender. An agreement to be 
executed and signed in Kerala Stamp Paper worth 
Rs. 50 also be with the tender. Duplicate tender forms if 
required will be issued at Rs. 208 per copy. Those who 
want the tender forms by Post, Postage Charges Rs. 22 
may be remitted extra . 


മട്ടന്നൂർ ഗവൺമെന്റ് പോളി ടെക്നിക് കോളേജിലെ 
ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലെ മെട്രോ കൺട്രോൾ 
ലാബിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾസപ്ലെ ചെയ്യുന്ന 
തിന് സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക - രൂപ 56,250. 


- ടെണ്ടർ ഫോറങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും - 30 - 12 - 2008 , 11 മണി. 


ടെണ്ട റു കൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 30 - 12 - 2008, 2 മണി. 


നിരതദ്രവ്യം - 1 %. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 


ടെണ്ടറു കൾ തുറക്കുന്ന തീയ തിയും സമയവും 
30 - 12 - 2008, 3 മണി. 


ഒറിജിനൽ - രൂപ 416 + തപാൽ ചാർജ്ജ്. 

ഡൂപ്ലിക്കേറ്റ് രൂപ 208 + തപാൽ ചാർജ്ജ്. 

ടെണ്ടർ ഫോറങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
- സമയവും - 31- 12 - 2008 , 11 മണി. 


ടെണ്ടർ ഫോറത്തിന്റെ വില മണിയോർഡറായി മാത്രമേ 
സ്വീകരിക്കുകയുള്ളൂ. ഫോറങ്ങൾ തപാൽ മാർഗ്ഗവും നേരിട്ടും 
ലഭിക്കുന്നതാണ്. ഉപകരണങ്ങളുടെ വിശദവിവരം ദർഘാസ് 
ഫോറത്തിന്റെ കൂടെ ലഭിക്കുന്നതാണ്. 50 രൂപയുടെ മുദ്രപ്പത 
ത്തിൽ ഉടമ്പടി അടക്കം ചെയ്യേണ്ടതാണ്. 


- ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 31- 12 - 2008, 2 മണി. 


ടെണ്ട റു കൾ തുറക്കുന്ന തീയ തിയും സമയവും 
31- 12 - 2008, 3 മണി. 


No. B / 467/ 2008 . 


21st October 2008 . 


Sealed tenders are invited for the supply of 
Micro Controller Trainer kit for Electronics Department to 
Government Polytechnic College , Mattannur. 


- ടെണ്ടർ ഫോറത്തിന്റെ വില മണിയോർഡറായി മാത്രമേ 
സ്വീകരിക്കുകയുള്ളൂ. ഫോറങ്ങൾ തപാൽ മാർഗ്ഗവും നേരിട്ടും 
- ലഭിക്കുന്നതാണ്. ഉപകരണങ്ങളുടെ വിശദാംശം ദർഘാസ് 

ഫോറത്തിന്റെകൂടെ ലഭിക്കുന്നതാണ്. 50 രൂപയുടെമുദ്രപ്പത 
ത്തിൽ ഉടമ്പടി അടക്കം ചെയ്യേണ്ടതാണ്. 


| Estimate Cost - Rs. 56 ,250 . 


Government Polytechnic College, 
Mattannur. 


(Sd.) 
Principal. 


SHORT TENDER NOTICE 


- No . D1/961/2008 . 

| 5th November 2008. 
Sealed tenders are invited for the supply of the 
following items specified in the schedule to Government 
| Polytechnic College, Thrikkaripur. 


Cost of tender form - Rs. 400 + S . T. 


The tenders should be superscribed No. B - 467 / 2008 
for the supply of Equipments for Micro Controller Lab of 
Electronics Department and addressed to the Principal, 
Government Polytechnic College , Mattannur-670 702 . Last 
date for the receipt of tender is 31 - 12 - 2008 at 2 p . m . and 
the tenders will be opened at 3 p . m . on 31 - 12 - 2008 in the 
presence of such of the tenderers or their authorised 
representatives who may be present at that time. Late 
tenders will not be accepted . 

Intending tenderers may on application to the 
Principal, Government Polytechnic College , Mattannur 
obtain the requisite tender forms on which tenders 
should be submitted . Application for the tender form 
should be accompanied by a cash remittance of Rs. 416 
which is the price fixed for a form / set of forms and which 
is not refundable under any circumstances. The tender 
forms are not transferable . Sale of tender forms will be 
closed at 11 a . m . on 31-12 -2008 . Cheques, D . D ., Postage 
Stamps , Postel Orders etc. will not be accepted towards 
the cost of tender forms nor will be sent as per V . P. P . 


Last date and time of issue of tender forms , 
30 -12- 2008 , 1 p . m . 


Last date and time of receipt of tender forms 
30 -12 - 2008 , 3 p . m . 


Date and time of opening of tender — 31 - 12 - 2008 , 
- 11 a . m . 


Tender should be superscribed as the “ Tender for 
the Supply of Tools and Equipments in Electronics 
Engineering Lab Section ” and addressed to the Principal, 


Government Polytechnic College, Thrikkaripur- 671 349 so 
as to reach the same on or before the last date fixed for 
the purpose . Late tenders will not be accepted . Tenders 
will be opened in the presence of the tenderers or their 
authorised representatives who may be present at the time. 


Intending tenderers may on application to the 
undersigned obtained requisite tender form (with list of 
item and specification , etc .) The tender form can be 
obtained from the office at the rate of Rs. 400 + S . T. each 
in cash and at the rate of Rs. 200 + S . T . each for 
duplicate copy of tender between 9 a. m . and 2 p . m . of 
any working day . The tender form will be obtained 
through post by sending money order of Rs. 50 extra. 


രാവിലെ 9 മണിക്കും വൈകുന്നേരം 2 മണിക്കും ഇടയിൽ 
ലഭിക്കുന്നതാണ്. ഫോറം തപാൽവഴി ആവശ്യമുള്ളവർ 50 
രൂപ കൂടുതലായി മണിയോർഡർ അയച്ചാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറം വാങ്ങിയ ആളുടെ പേരിൽ തന്നെ ദർഘാസ് 
സമർപ്പിക്കേ ണ്ട താ ണ് . ചെക്ക്, ഡാഫ്റ്റ്, തപാൽ സ്റ്റാമ്പ് 
മുതലായവ ഫോറത്തിന്റെ വില യായി സ്വീകരിക്കു ന്നതല്ല. 
ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
-- തിരികെ കൊടുക്കുന്നതല്ല . 

- ദർഘാസ് വ്യവസ്ഥ അനുസരിച്ച് 50 രൂപയുടെ കേരള 
-- മുദ്രപ്പത്രത്തിൽ നിർദ്ദിഷ്ട മാതൃകയിലുള്ള ഒരു ഉടമ്പടി കൂടി 
ദർഘാസുകാരൻ ഓരോ ദർഘാസിനൊപ്പവും സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസിനൊപ്പം സാമഗ്രികളുടെ ഒരു ശതമാനം തോതിലുള്ള 
നിരതദ്രവ്യവും മുകളിൽ പറയപ്പെട്ട ഉടമ്പടിയും സമർപ്പിക്കാത്ത 
ദർഘാസു കൾ നിര സിക്കു ന്ന താ ണ്. കേരള മുദ്രപതം 
ആവശ്യമെങ്കിൽ ദർഘാസുകാരൻ 75 രൂപയുടെ മണിയോർഡർ 
സഹിതം ആവ ശ്യ പ്പെട്ടാൽ തപാൽ വ ഴിയും ലഭ്യ മാ ണ് . 
കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 
ഡിമാന്റ് ഡാറ്റോമറ്റോ എടുക്കുമ്പോൾ, പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് പോളിടെക്നിക്ക് കോളേജ്, തൃക്കരിപ്പൂർ എന്ന 
പേരിൽ എടുക്കുക. 


The tenderer should send along with his tender form , 
an agreement executed and signed in Kerala stamp paper 
worth Rs. 50 and 1 % EMD of the total cost of articles 
tendered . Tender without agreement, EMD , etc . will be 
rejected . Cheques, drafts , postal stamps, etc. will not be 
accepted as tender cost . If Kerala Stamp paper required 
sent Rs. 75 by money order to the addressee . More 
details can be had from this office in working hours. 
Demand Drafts , if any, taken in favour of the Principal, 
Government Ploytechnic College, Thrikkaripur. 


SCHEDULE 


SL. 


Quantity 


- No . 


തക്ക രി പൂർ ഗവൺ മെന്റ് പോളി ടെ ക് നിക്ക് 
കോളേജിലേക്ക് ആവശ്യമായ താഴെപ്പറയുന്ന ഉപകരണങ്ങൽ 
വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


Name of item and 
Specification 

(2 ) 


ദർഘാസ് ഫോറത്തിന്റെ വില -രൂപ 400 + വി. നി. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 30 - 12- 2008, 1 മണി. 


ദർഘാസ് സ്വീകരിക്കുന്ന അവ സാന തീയതിയും 
സമയവും - 30 - 12 - 2008 , 3 മണി. 


Function Generator 
Frequency range to -0 . 1 Hz . 3 MHz in 7 
overlapping range, Waveforms — Sine , 
Triangle , Sqare, Positive Square and 
Negative Square , Max . Amplitude 
Variable upto 20 V p - p + 10 % , output 
impedence — 50 Ohms, Accuracy + /- 3d 
Boperation mode -continuous, triggered 
or gated , input supply — 230V + /- 10 % , 
50 Hz AC , BNC to BNC co -axial Cable — 2 
Nos. 50 Ohms Terminations — 1 No. Power 
cord — No. 


ദർഘാസ് തുറക്കുന്ന അവസാന തീയതിയും സമയവും - 
31- 12- 2008, 11 മണി. 


സാധനങ്ങളെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ 
ഓഫീസിൽനിന്നും ലഭ്യമാണ്. 


- ദർഘാസിനു പുറത്ത് “ ഇലക്ട്രോണിക്സസ് ഡിപ്പാർട്ടു 
മെന്റിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള 
ദ ർ ഘാസ് എന്ന് സൂചിപ്പി ക്കേ ണ്ട താ ണ് . ദർഘാ സ്, 
പിൻസിപ്പാൾ, ഗവൺമെന്റ് പോളി ടെക്നിക്ക് കോളേജ്, 
ത്യക്ക രിപ്പൂർ- 671 349 എന്ന വിലാ സ ത്തിൽ നിശ്ചിത 
തീയതിക്കകം കിട്ടേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 
നിശ്ചിത സമയത്ത്സന്നിഹിതരായിരിക്കുന്ന കരാറുകാരുടെയോ 
അ വർ ചു മ ത ലപ്പെ ടു ത്തുന്ന പ്രതി നിധി ക ളു ടെ യോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


D .C Regulated Power Supply 
0 - 30 V, 2A variable with two digital meter 
system . 
Out-put-continuously variable by means of 
course and fine control from OV- 30V on 
red ( +) with respect to (C) terminal 
Load regulation : +/-0.05 % , + /-3m V from 
no load to full load . 
Line regulation : + /-0 . 05 % , + /- 3MV for 
+ /-10 % variation in input line volt 
age Ripple and Noise: Less than 1m 
V RMS 


ദർഘാസ് ഫോറം മുകളിൽ കാണിച്ച നിരക്ക് പ്രകാരവും 
ഡ്യൂപ്ലിക്കേറ്റ് ഫോറം രൂപ 200 + വി . നി. പ്രകാരവും അടച്ചാൽ 
ഈ ഓഫീസിൽനിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 


Gaz. No. 50 /2008 (Stores ) 


14 


(3) 


(1) 


Colour T. V. Pattern Generator: 
Test signals Vertical Bar, 
Horizontal bar , Cross Hatch , 
chequer Board , Freequency 
carrier-5 . 5MHz, Power -230 V / 50HZ , 
6W Internal Signal- 1 KHz , sine 
wavew Out put- 100 m VP -P 


Metering : Digital type ( four digit ) 
Voltmeter reading 0 -30V and ammeter 
reading 0 -2A 
Front panel control 1; V + , V -, Ground 
terminals, Course and Fine control for 
both Voltand Ampere , power on /off 
Switch , connecting probe, Instruction 
Manual 
Fixed D . C Regulated Power 5 
Supply : + /- 15V , 1A 
Load regulation : + /-0 .05 % , + /-3m V or no 
load to full lode 
Line regulation : + /-0 .05 % , + /-3mV for + / 
10 % variation in input line 
voltage Ripple and Noise: Less than 1m 
V RMS Front panel control 1; V + , V 
Ground terminals, Fuse , power on / off 
Switch , connecting probe , Manual 
Radio Signal Generator : Frequency 1 
range 200 KHz, A . M .Modulate out put 
25 % , 50 % , 100 % modulation , A . F. 
Range- 20 – 200KHz, I. F - 455KHz, Out put 
Impedence - 75 Ohm , Connector, Manual 


VLSI Trainer Kit ; 
FPGA (XLINX Spartan 2 ) 50 K 
Gates , 1728 logic cells , I/ O Ports 
176 , 208 pins 


More details on specifications of above materials 
can be had from the office. 


Government Polytechnic College, 
Thrikaripur. 


( Sd .) 
Principal. 


